Kerala Gazette No . 24 dated 12th June 2012 . 
PART I 


Section iji 


GOVERN 


ള്ള 


സ് 


WMENT OF KE 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 15470/ ലെഗ്. ജി2 / 2011/ നിയമം. 


തിരുവനന്തപുരം, 2011 നവംബർ 18 . 

1933 കാർത്തികം 27 . 


- 2011 നവം ബർ 18 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെടു ത്തിയ 
ഇനി പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011 - ലെ 50 -ാം നമ്പർ ഓർഡിനൻസ് 


2011 - ലെ കേരള സർവ്വകലാശാല ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഇൻ ഡ്യൻ റിപ്പ ബ് ളി ക്കിന്റെ അറു പത്തിരണ്ടാം സം വ ത്സ ര ത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത്. 


1974- ലെ കേരള സർവ്വകലാശാല ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
- ഓർഡിനൻസ് 


പീഠിക - 2011 - ലെ കേരള സർവ്വ ക ലാ ശാല ( ഭേ ദ ഗ തി ) ഓർഡിനൻ സ് 
(2011- ലെ 46) 2011 , ആഗസ്റ്റ് 14 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തി 
യിരുന്നതിനാലും; 


2011, സെപ്റ്റംബർ 26 -ാം തീയതി ആരംഭിച്ച് 2011, നവംബർ 4 -ാം തീയതി 
അവസാനിച്ച 13 -ാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിൽ പ്രസ്തുത 
ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


- ഭാര ത ത്തിന്റെ ഭര ണ ഘ ട നയുടെ 213 -ാം അ നു ച് ചേദം ( 2 ) -ാം ഖണ്ഡം 
( എ ) ഉപഖണ്ഡപ്രകാരം 2011 - ലെ കേരള സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസിന് 
( 2011 - ലെ 46 ) 2011, നവംബർ 7 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീർന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കു ന്ന പക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1 ) ഈ ഓർഡിനൻസിന് 2011 - ലെ കേരള 
സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- ( 2 ) ഇത് 2011, ആഗസ്റ്റ് 16 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1974 - ലെ 17 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. - ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റിന് 
( 1974- ലെ 17) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 3, 4, 5 
എന്നീ വകു പ്പുക ളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദ ഗ തി കൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 17 -ാം വകുപ്പിന്റെ ഭേദ ഗ തി . - പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പിൽ 
“ മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ (4) -ാം ഇനത്തിനു പകരം ഇനിപറയുന്ന 
ഇനം ചേർക്കേണ്ടതാണ്, അതായത് - 


-- “(4) ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽനിന്നും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 
അഞ്ചിൽ കവിയാത്ത അംഗങ്ങൾ, അവരിൽ ഒരാൾ ഒരു വനിതയും ഒരാൾ പട്ടികജാതി/ 
പട്ടികഗോത്രവർഗ്ഗത്തിൽ നിന്നുള്ള ആളും ആയിരിക്കേണ്ടതുമാണ് . 

- 4. 18 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 18 -ാം വകുപ്പ് ( 3) -ാം 
ഉപവകുപ്പിൽ, മൂന്നാമത്തെ ക്ലിപ്ത നിബന്ധനയ്ക്കുശേഷം, ഇനിപറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത് - 

“എന്നുതന്നെയുമല്ല “മറ്റ് അംഗങ്ങൾ” എന്ന ശീർഷകത്തിൻ കീഴിൽ സെനറ്റിലേക്ക് 
ചാൻസലറോ സർക്കാരോ നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾക്ക് ചാൻസലർക്കോ 
സർക്കാരിനോ, അതതു സംഗതിപോലെ, ഇഷ്ടമുള്ളിടത്തോളം കാലം തങ്ങളുടെ 
ഔദ്യോഗിക സ്ഥാനം വഹിക്കാവുന്നതാണ്. . 


-- 5. പ്രത്യേകവ്യവസ്ഥ .-- പ്രധാന ആക്സിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ 
ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതി യിൽ, പ്രധാന ആക്ടിലെ 17 -ാം വകുപ്പിൽ 
“മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ (4) -ാം ഇന്ദ്രപ്രകാരം ഔദ്യോഗിക 
സ്ഥാനത്തേയ്ക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള നിലവിലുള്ള അംഗങ്ങൾഔദ്യോഗിക 
സ്ഥാനം വഹിക്കുന്നത് ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ പ്രകാരം അവസാനി 
ക്കുന്നതാണ്. 


6 . സാധൂകരണം. - 2011- ലെ കേരള സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് 
(2011- ലെ 46) (ഇതിനുശേഷം പ്രസ്തുത ഓർഡിനൻസ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
പ്രാബല്യമില്ലാതായിത്തീർന്നിരുന്നാൽതന്നെയും, 

( എ ) പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ 
ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ 
പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്; 

( ബി ) പ്രസ്തുത ഓർഡിനൻസിന് പ്രാബല്യമില്ലാതായിത്തീർന്നതിനു 
ശേഷവും ഈ ഓർഡിനൻസ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിക്കു മുൻപും 
ചെയ്ത ഏതൊരു കാര്യവും എടുത്ത ഏതൊരു നടപടിയും അവപത 
ഓർഡിനൻസിന് പ്രാബല്യം ഇല്ലാ താ യിത്തീർന്നില്ലാ യി രു ന്നെ ങ്കിൽ പ്രസ്തുത 
ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്യുകയോ 
എടുക്കുകയോ ചെയ്യുമായിരുന്നു എന്നതുപോലെ, ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


എം . ഒ. എച്ച്. ഫറൂഖ്, 


ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


സി . രമണി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


